Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
- കേരള സർക്കാർ 

2013 


Reg . No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


GOVERNM 


- 
കേര 


ാർ 


രള സർക് 
VMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 


No . 


Vol. II 
വാല്യം 2 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


31st December 2013 
2013 ഡിസംബർ 31 
10th Pousha 1935 
1935 പൌഷം 10 


നമ്പർ 


PART III 


Medical Education Department 


പുനർ ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ എ4/ 17734 /13 / എം . സി . സി.(1). 


2013 നവംബർ 19 . 


- കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാമ്പസിലെ കെട്ടിടങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനായി 
2014 ജനുവരി 8 ഉച്ചയ്ക്ക് 2 .30 - ന് പരസ്യലേലം നടത്തുന്നതായിരിക്കും. പരസ്യലേലത്തോടൊപ്പം മുദ്രവച്ച രഹസ്യവും 
മത്സരസ്വഭാവവുമുള്ള ദർഘാസുകളും സ്വീകരിക്കുന്നതാണ്. ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്ന 
ആളിന്റെ പേരിൽ ലേലം ഉറപ്പിക്കുന്നതായിരിക്കും. മുദ്രവച്ച ദർഘാസുകൾ 2014 ജനുവരി 7 വൈകിട്ട് 3 മണിക്ക് മുമ്പായി 
ഓഫീസിൽ ലഭിക്കേണ്ടതാണ്. ലേലത്തിനുശേഷം മാത്രമേ ദർഘാസ് തുറക്കുകയുള്ളൂ. 


നിബന്ധനകൾ 


1. ദർഘാസുകൾ അടക്കം ചെയ്ത കവറിന് മുകളിൽ “എ4/ 17734 / 13 / എം . സി. സി . കാമ്പസിലെ മരങ്ങൾ മുറിച്ചുമാറ്റി വിൽപ്പന 

നടത്തുന്നത് സംബന്ധിച്ച് എന്ന് എഴുതേണ്ടതാണ്. ദർഘാസുകൾ പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, കോഴിക്കോട്- 8 
എന്ന വിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില ? 416 ആകുന്നു . ? 208 - ന് ദർഘാസ് ഫോറത്തിന്റെ 
പകർപ്പ് ലഭിക്കുന്നതായിരിക്കും. ദർഘാസുകൾ എല്ലാ പ്രവൃത്തിദിവസങ്ങളിലും 11 മണി മുതൽ 3 മണി വരെ ഓഫീസിൽ 
ലഭിക്കും. ദർഘാസ് വിൽപ്പന ജനുവരി 6 - ന് വൈകിട്ട് 3 മണിക്ക് അവസാനിക്കുന്നതായിരിക്കും. ദർഘാസുകൾ ജനുവരി 
7 - ന് വൈകിട്ട് 3 മണിക്ക് മുമ്പായി ഓഫീസിൽ ലഭിക്കേണ്ടതാണ്. വൈകി ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു 

കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
2. ലേലത്തിൽ പങ്കെടുക്കുന്നവർ 8 - 1- 2014 - ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായി ? 200 ഓഫീസിൽ അടച്ച് പേര് രജിസ്റ്റർ 
ചെയ്യേണ്ടതാണ്. കൂടാതെ നിരതദ്രവ്യം ? 1,000 - ന്റെ ഡി. ഡി. പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, കോഴിക്കോട് എന്ന പേരിൽ 
കെട്ടിവയ് ക്കേണ്ടതാണ്. ലേലം ഏറ്റെടുക്കുന്ന ആൾ ഒഴികെയുള്ളവർ കെട്ടിവച്ച നിരതദ്രവ്യം ലേല പ്രകിയ 
പൂർത്തിയാക്കുന്നതനുസരിച്ച് തിരിച്ച് നൽകുന്നതാണ്. രജിസ്ട്രേഷൻ ഫീസ് തിരികെ നൽകുന്നതല്ല. 
3. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ അവരെ തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട വില്ലേജാഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ്, 
തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ കാർഡ്, ഇന്ത്യൻ പാസ്പോർട്ട്, മറ്റ് നിയമാനുസൃതമായ തിരിച്ചറിയൽ 
രേഖകൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിന്റെ അസ്സൽ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് എന്നിവ 
ഹാജരാക്കേണ്ടതാണ്. 


31st DEC . 2013] 


MEDICAL EDUCATION DEPARTMENT 


50 


4. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള പൂർണ്ണ ഉത്തരവാദിത്വം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമായിരിക്കും. 
ഉയർന്ന ദർഘാസ്/ ലേലസംഖ്യയുടെ 50 ശതമാനം നിരതദ്രവ്യം ഉൾപ്പെടെ അപ്പോൾതന്നെ അടയ്ക്കേണ്ടതാണ്. ദർഘാസുകൾ 
ആരുടെ പേരിൽ ഉറപ്പിക്കുന്നുവോ അയാൾ പ്രിൻസിപ്പാൾ ആവശ്യപ്പെടുന്ന സമയപരിധിക്കുള്ളിൽ മുഴുവൻ തുകയും 
നിയമാനുസൃതമുള്ള നികുതിയും അടച്ച് മരം മുറിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. കൂടാതെ സമർപ്പിച്ച നിരക്കിന്റെ 5 % തുക 
സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി നൽകേണ്ടതാണ്. മേൽ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാത്തപക്ഷം പ്രസ്തുത വ്യക്തിയുടെ സ്വന്തം 
ഉത്തരവാദിത്വത്തിലും ചെലവിലും ദർഘാസ് റദ്ദാക്കുന്നതും മറ്റ് നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. കൂടാതെ നിരതദ്രവ്യം 
സർക്കാരിലേക്ക്മുതൽ ഒടുക്കുന്നതുമാണ്. 


5. മു ൻകൂർ അറിയിപ്പില്ലാതെ തന്നെ ലേലം നിർത്തിവയ്ക്കുന്നതിനും റദ്ദ് ചെയ്യുന്നതിനും പ്രിൻസിപ്പാളിന് 
അധികാരമുണ്ടായിരിക്കും. 


6. മെഡിക്കൽ കോളേജ് ജീവനക്കാർ ലേലത്തിൽ പങ്കെടുക്കുവാൻ പാടുള്ളതല്ല. 
7. മരങ്ങൾ മുറിച്ചുമാറ്റുമ്പോൾ കെട്ടിടങ്ങൾക്കോ മറ്റ് വസ്തുവകകൾക്കോഎന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അതിനുള്ള 

നഷ്ടപരിഹാരം ലേലംകൊണ്ട് ആളിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും. 


-- മരങ്ങൾ മുറിച്ചുമാറ്റുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അപകടമോ അത്യാഹിതമോ സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി 
ലേലംകൊണ്ട് വ്യക്തി മാത്രമായിരിക്കും. 


9. ലേലംകൊണ്ട് വ്യക്തിക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് പ്രിൻസിപ്പാളോ ഗവൺമെന്റോ ഉത്തരവാദി ആയിരിക്കുന്നതല്ല. 


10 . സa 


സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതായ എല്ലാ തുകയും അടച്ചതിനുശേഷം ചെലാൻ രസീത് പ്രിൻസിപ്പാൾ ഓഫീസിൽ കാണിച്ച് 
- അ നുമതി ലഭിച്ചതിനു ശേഷം സകരിറ്റി അസിസ്റ്റന്റിന്റെ സാന്നിദ്ധ്യത്തിൽ മരങ്ങൾ ലേലക്കാർ 
15 ദിവസത്തിനകം സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും മുറിച്ച് നീക്കം ചെയ്യേണ്ടതാണ്. 


ലേലം ചെയ്യുന്ന മരങ്ങളുടെയും മരത്തിന്റെ ശിഖരങ്ങളുടെയും ലിസ്റ്റ് 


കമ 


ഇനം 


റിമാർക്സ് 


നമ്പർ 


- (1) 


| 1 


മെയ്ഫ്ള 


വർ (230 cm ) 


ശാഖ മുറിക്കാം 


മെൻസ് ഹോസ്റ്റൽ 2 - ന്റെ ഭാഗത്തേക്കുള്ള വലിയ ഒരു ശാഖ 
മുറിക്കാം ( പൊട്ടിവീഴാൻ സാദ്ധ്യതയുള്ളതുകൊണ്ട്) 


2 


മെയ്ഫ്ള 


വർ ( 160 cm) 


പൊട്ടിവീഴാൻ സാദ്ധ്യതയുള്ള ഒരു ശാഖ മുറിക്കാം 


3 


മഴമരം (430 cm ) 


നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിന്റെ ഭാഗത്തേക്കുള്ള ഒരു വലിയ 
ശാഖയും 6 ചെറുശാഖകളും മുറിക്കാം 


4 


മഴമരം ( 210 cm ) 


നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിന്റെ മുകളിലേക്കുള്ള ഒരു വലിയ 
ശാഖ മുറിക്കാം 


5 


പുളിമരം ( 60 cm ) 


നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിന്റെ മുകളിലേക്ക് ചാഞ്ഞുനിൽക്കുന്ന 
ഒരു ശാഖ മുറിക്കാം 


- 6 


മഴമരം ( 360 cm ) 


4 ശാഖകൾ മുറിച്ച് കനം കുറയ്ക്കാം ( വേരുകൾ പുറത്തുചാടി 
വീഴാൻ സാദ്ധ്യതയുള്ളതിനാൽ) 


7 തെങ്ങ് 


മുറിക്കാം 


കാമ്പസ്സ്കൂൾ കെട്ടിടത്തിനും കുട്ടികൾക്കും ഭീഷണിയുള്ളതിനാൽ 
മരം മുറിക്കാവുന്നതാണ് 


8 


മെയ്ഫ്ള 


വർ ( 180 cm ) 


കാമ്പസ് സ്കൂൾ കെട്ടിടത്തിന് ഭീഷണിയായതിനാൽ മരം 
മുറിക്കാവുന്നതാണ് 


9 സാത്തോഡിയ 


കാമ്പസ്സ്കൂൾ കെട്ടിടത്തിലേക്ക്ചാഞ്ഞു കിടക്കുന്നതിനാൽ 
മരം മുറിക്കാവുന്നതാണ് 
കാമ്പസ്സ്കൂൾഭാഗത്തേക്കുള്ള 2 ചെറുശാഖകൾ മുറിക്കാവു 
ന്നതാണ് (അപകട ഭീഷണി ഒഴിവാക്കാൻ) 


10 താന്നി 


ശാഖ മുറിക്കാം 


31st DEC. 2013 ] 


MEDICAL EDUCATION DEPARTMENT 


( 3 ) 


- (1) 

11 
12 


മെയ്ഫ്ള 


വർ ( 270 cm) 


കാറ്റിൽ പൊട്ടിവീണത് 


പ്ലാവ് (180 cm) 


മരം മുറിക്കാം 


ക്വാർട്ടേഴ്സിനടുത്ത് ഉണങ്ങി പൂതലിച്ച നിലയിൽ ആയതിനാൽ 
മുറിക്കാവുന്നതാണ്. 


13 


മാവ് ( 160 cm ) 


ശാഖ മുറിക്കാം 


താഴെ ഭാഗത്തെ ക്വാർട്ടേഴ്സിലേക്ക്ചാഞ്ഞുനിൽക്കുന്ന ഒരു ശാഖ 
മുറിക്കാവുന്നതാണ്. 


14 


ബദാം ( 140 cm ) 


മരം മുറിക്കാം 


കെട്ടിടത്തിന് ഉള്ളിലേക്ക് വേരുപോയി വിള്ളൽ വന്നിട്ടുള്ളതിനാൽ 
മരം മുറിക്കാവുന്നതാണ് (എൽ. സി. 10 ) 


15 


വട്ട ( 120 cm ) 


കവരം കേടായതും ഉണങ്ങിക്കൊണ്ടിരിക്കുന്നതുമായതിനാൽ മരം 
മുറിക്കാവുന്നതാണ് (എൽ. സി . 10 ) 


16 മുള്ളുവേങ്ങ ( 140 cm) 


ശാഖ മുറിക്കാം 


എൽ. സി. 2 ക്വാർട്ടേഴ്സിന് മുകളിലേക്കുള്ള ഒരു ശാഖ മുറിക്കാവു 
ന്നതാണ് 


പന 


മരം മുറിക്കാം 


ഉണങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ മുറിക്കാവുന്നതാണ് (എൽ. സി. 2) 


പ്ലാവ് (185 cm ) 


ഉണങ്ങിയതിനാൽ മരം മുറിക്കാവുന്നതാണ് 


19 


വട്ട ( 110 cm ) 


എൽ. ഇ . ക്വാർട്ടേഴ് സിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതിനാൽ 
മുറിക്കാവുന്നതാണ്. 


20 


തെങ്ങ് 


പീറ്റത്തങ്ങായതിനാലും കാറ്റിൽ ചുറ്റുപാടുമുള്ള എൽ. ഇ . ടൈപ്പ് 
ക്വാർട്ടേഴ്സിലേക്ക് വീഴാൻ സാദ്ധ്യതയുള്ളതിനാലും മുറിക്കാവു 
ന്നതാണ്. 


21 


തെങ്ങ് 


എൽ. ഇ . 64 ക്വാർട്ടേഴ് സിനടുത്തുള്ള തെങ്ങ് എൽ. ഇ . 60 
ക്വാർട്ടേഴ്സിലേക്ക് വീഴാൻ സാദ്ധ്യതയുള്ളതിനാൽ മുറിക്കാവു 
ന്നതാണ്. 


22 


ചേര് ( 195 cm ) 


ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചെസ്റ്റ് ഡിസീസ് കെട്ടിടത്തിലേക്ക് ചാഞ്ഞു 
കിടക്കുന്നതിനാലും വേരുകൾ കക്കൂസ്ടാങ്കിന് ബുദ്ധിമുട്ടുണ്ടാക്കു 
ന്നതിനാലും മുറിക്കാവുന്നതാണ്. 


23 


തെങ്ങ് 


പീറ്റത്തെങ്ങായതിനാലും കാറ്റടിച്ചാൽ എൽ. ഇ . 43 -എൽ. ഇ . 44 
ക്വാർട്ടേഴ്സിലേക്ക് വീഴാൻ സാദ്ധ്യതയുള്ളതിനാലും മുറിക്കാവു 
ന്നതാണ്. 


24 തെങ്ങ് 


പീറ്റത്തങ്ങായതിനാലും കാറ്റടിച്ചാൽ എൽ. ഇ . 43 - എൽ. ഇ . 44 
ക്വാർട്ടേഴ്സിലേക്ക് വീഴാൻ സാദ്ധ്യതയുള്ളതിനാലും മുറിക്കാവു 
ന്നതാണ്. 


മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിനകത്ത് വീണുകിടക്കുന്നു 


- 
26 
27 


വട്ട ( 135 cm) 
വട്ട ( 85 cm ) 
മെയ്ഫ്ള വർ ( 130 cm ) 


വീണു ദ്രവിച്ചുകിടക്കുന്നു 


വീണു കിടക്കുന്നു 


തെങ്ങ് 


മുറിക്കാം 


എൽ. ഇ . 44 നമ്പർ ക്വാർട്ടേഴ്സിന് ഭീഷണിയുള്ളതിനാൽ 
മുറിക്കാവുന്നതാണ് 


29 


തെങ്ങ് 


എൽ. ഇ . 70 നമ്പർ ക്വാർട്ടേഴ് സിന് ഭീഷണിയുള്ളതിനാൽ 
മുറിക്കാവുന്നതാണ് 


- മൊത്തം 29 മരങ്ങളിൽ 16 എണ്ണം മേൽപ്പറഞ്ഞ മരങ്ങൾ ( ക്രമനമ്പർ 7, 8, 9, 12 , 14, 15, 17, 18, 19, 20, 21, 22, 23, 24 , 28 , 29 ) 
മുറിക്കുന്നതും 9 മരങ്ങൾ ( ക്രമനമ്പർ 1, 2, 3, 4, 5, 6, 10 , 13 , 16 ) മുറിക്കാതെ നിലനിർത്തി അവയുടെ ലിസ്റ്റിൽ വ്യക്തമാക്കിയ 
ശിഖരങ്ങൾ മാത്രം ( മൊത്തം 15 ശാഖകൾ) മുറിച്ചുമാറ്റാവുന്നതാണ്. 


ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, 
കോഴിക്കോട്. 


( ഒപ്പ്) 
പ്രിൻസിപ്പാൾ. 


